Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N ) / 12 /12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


6th March 2012 
- 2012 മാർച്ച് 6 
16th Phalguna 1933 
1933 ഫാൽഗുനം 16 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 


No. C - 3525/ 2011 (3 ). 

30th January 2012. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 ( Act 21 of 1969 ) , that 
the following society , the particulars which is furnished 
in the categorical statement is registered by me today 
as a Co -operative Society under the said Act, on the basis 
of limited liability and that the byelaws of the under 
mentioned society is also hereby registered under the said 
section. 

തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേര് - തിരുവോട് പാലോളി ക്ഷീരോൽപ്പാ 

ദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി 245 

( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 30 - 1-2012 . 
മേൽവിലാസം - തിരുവോട് പാലോളി ക്ഷീരോൽപാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി 245 ( ഡി ) 
- ആപ്കോസ്, കല്ലാനോട് പി. ഒ., കോഴിക്കോട്-673 614 . 
പോസ്റ്റാഫീസ് തിരുവോട്. 
താലൂക്ക് കൊയിലാണ്ടി . 


ജില്ല കോഴിക്കോട്. 
പ്രവർത്തനപരിധി - കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 14 , 15 
-- വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 
അതിരുകൾ : 

കിഴക്ക് - വടക്കേടത്ത് താഴതോട്. 
വടക്ക് കുന്നത്ത്മുക്ക് റോഡ്. 
പടിഞ്ഞാറ് - മീത്തലെ മയിപ്പിൽ റോഡ്. 

തെക്ക് കുട്ടേക്കിണി മാസ്റ്റർ. 
ബാദ്ധ്യത് - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം- 10 , 000 . 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയ 

ം നിക്ഷേപങ്ങളുടെയും ആകെതുക, ഓഹരി മൂലധ 
നം , സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നി 
വയുടെ തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 

പാടുള്ളതല്ല . 
ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, 

( ഒപ്പ്) 
കോഴിക്കോട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


